Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 





കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 


Reg. No. KL/TV(N)/634/2018-20 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 8 


വാല തിരുവനന്തപുരംം 8th December 2020 
° Eee“ 
> ചൊവ്വ 1196 വൃശ്ചികം 23 നബ 
) 23rd Vrischikam 1196 48 
Vol. IX Thiruvananthapuram, നിനി No. 


1942 അഗ്രഹായനം 17 


ത്മ 17th Agrahayana 1942 








PART Il 
Commissionerate of Land Revenue 


8th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8477 





Ponnani Taluk 
പരസ്യം 


(1) 


നമ്പര്‍ ഡി1-4439/2020. 2020 സെപ്റ്റംബര്‍ 4. 


പൊന്നാനി താലൂക്കില്‍ വട്ടംകുളം വില്ലേജില്‍ മുഹമ്മദ്‌ 
ഷ്വാമില്‍, എം. പി. ൭/0 ബാവ എം. പി., മാണിപ്പറമ്പില്‍ 
ഹൌസ്‌, പി.ഒ., ശുകപുരം എന്നയാള്‍ 
മരിച്ചുപൊയെന്നും പരേതന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കാലടിത്തറ 


ആവശുമാണെന്നും കാണിച്ച്‌ പരേതന്റെ പിതാവ്‌ ബാവ, എം. പി. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വട്ടംകുളം വില്ലേജ്‌ ഓഫീസര്‍വഴി 
അന്വേഷണം നടത്തിയില്‍ മുഹമ്മദ്‌ ഷാമില്‍, എം. പി. 
൭/൨ ബാവ എം. പി., മാണിപ്പറമ്പില്‍ ഹൌസ്‌, കാലടിത്തറ പി. ഒ., 
ശുകപുരം എന്നയാള്‍ 16-5-2019-ാ൦ തീയതി മരിച്ചുപൊയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 5 (അഞ്ച്‌) പേര്‍ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബാവ, എം. പി. പിതാവ്‌ 60 
2 സാബിറ മാതാവ്‌ 52 
3 ഹസീന സഹോദരി 37 


4 മുഹമ്മദ്‌ ഷാഫി, എം. പി. സഹോദരന്‍ 34 


5 ഫസീല, എം. പി. സഹോദരി 28 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സാക്ഷ്യപ്രതം അനുവദിക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസററില്‍ പരസ്യപ്പെടുത്തി 30 ദിവസങ്ങള്‍ക്കുള്ളില്‍ 
രേഖാമൂലം പൊന്നാനി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരില്‍ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 


മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 
ഗ്‌ oD 


(2) 


നമ്പര്‍ ഡി1-4357/2020. 2020 ആഗസ്റ്റ്‌ 27. 


പൊന്നാനി താലൂക്കില്‍ കാലടി വില്ലേജില്‍ 
മൂരളീധരന്‍, ം ൭/൦ ഗോവിന്ദന്‍ നായര്‍ 


പടിപ്പുരക്കളത്തില്‍ ഹൌസ്‌ (നന്ദനം), പി. ഒ. നരിപ്പറമ്പ്‌ 


പി. കെ. 
എന്നയാള്‍ മരിച്ചുപൊയെന്നും പരേതന്റെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്നും കാണിച്ച്‌ പരേതന്റെ ഭാര്യ 
വസന്തകുമാരി, ഇ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
കാലടി വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയില്‍ 
മുരളീധരന്‍, S/o ഗോവിന്ദന്‍ നായര്‍ 
പടിപ്പുരക്കളത്തില്‍ ഹൌസ്‌ (നന്ദനം), പി. ഒ. നരിപ്പറമ്പ്‌ 


പി. കെ. 


എന്നയാള്‍ 10-7-2020-ാഠ തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 


അവകാശികളായി താഴെ പറയുന്ന 3 (മൂന്ന്‌) പേര്‍ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വസന്തകുമാരി, ഇ. ഭാര്യ 55 
2 ഗോപികൃഷ്ണന്‍, ഇ. മകന്‍ 30 
3 വിപിന്‍, ഇ. മകന്‍ 27 


Gaz. No. 48/2020/DTP (CLR). 


75 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സാക്ഷ്ൃപ്രതം അനുവദിക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസററില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസങ്ങള്‍ക്കുള്ളില്‍ 
രേഖാമൂലം പൊന്നാനി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരില്‍ 
കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


ഹാജരാകേണ്ടതാണ്‌. 


നമ്പര്‍ ഡി1-4356/2020. 2020 ആഗസ്റ്റ്‌ 26. 


പൊന്നാനി താലൂക്കില്‍ വട്ടംകുളം വില്ലേജില്‍ സാജിത 
070 കുഞ്ഞിമുഹമ്മദ്‌, തയ്യുള്ളയില്‍ ഹാസ്‌, നടുവട്ടം, പി.ഒ. 
ശുകപുരം എന്നവര്‍ മരിച്ചുപോയെന്നും പരേതയുടെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്ൃമാണെന്നും കാണിച്ച്‌ 
പരേതയുടെ മകന്‍ മുഹമ്മദ്‌ അജ്മല്‍, ടി. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വട്ടംകുളം വില്ലേജാഫീസര്‍വഴി അന്വേഷണം 
നടത്തിയതില്‍ സാജിത ഴ/0 കുഞ്ഞിമുഹമ്മദ്‌, തയ്യുള്ളയില്‍ 
ഹഈസ്‌, നടുവട്ടം, പി.ഒ. ശുകപുരം എന്നവര്‍ 9-4-2020-0ഠ 
തീയതി മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്ന 5 (അഞ്ച്‌) പേര്‍ മാഠ്രതമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കുഞ്ഞിമുഹമ്മദ്‌ ഭര്‍ത്താവ്‌ 54 

2 മുഹമ്മദ്‌ അജ്‌ മല്‍, ടി. മകന്‍ 19 

3 അന്‍ഷിത, ടി. മകള്‍ 14 

4 മൂഹമ്മദ്‌ അഫ്‌ താഹ്‌ മകന്‍ 9 

5 ആമിനക്കുട്ടി, ടി. മതാവ്‌ 62 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെ 
ന്നുള്ളതിന്‌, സാക്ഷ്യപ്രതം 
അനുവദിക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
ആയത്‌ ഈ പരസും ഗസററില്‍ പരസ്യപ്പെടുത്തി 30 
ദിവസങ്ങള്‍ക്കുള്ളില്‍ രേഖാമൂലം പൊന്നാനി തഹശീൽദാർ 
മുമ്പാകെ നേരില്‍ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


അനന്തരാവകാശ 


താലൂക്കാഫീസ്‌, 
പൊന്നാനി. 


(പ്പ) 


തഹശീൽദാർ. 


KOZHIKODE DISTRICT 
Vadakara Taluk 


പരസ്യം 


(1) 


നമ്പര്‍ .2-4184/2020. 2020 ആഗസ്റ്റ്‌ 27. 


വടകര താലൂക്കില്‍ ആയഞ്ചേരി വില്ലേജില്‍ ആയഞ്ചേരി 
ദേശത്ത്‌ ബിയ്യാത്തു ഹജ്ജുമ്മ, പിലാതോട്ടത്തില്‍ താമസിക്കും 
നുപ്പറ്റ ഹൌസ്‌, ആയഞ്ചേരി പി.ഒ., എന്നവര്‍ 10-12-2016-90 
തീയതി മരണപ്പെട്ടുപോയെന്നും പരേതയുടെ അവകാശങ്ങള്‍ 
വാങ്ങിക്കാന്‍ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യമുണ്ടെന്നും കാണിച്ചുകൊണ്ട്‌ മകന്‍ മൂഹമ്മദലി 
സമര്‍പ്പിച്ച അപേക്ഷയില്‍ ആയഞ്ചേരി വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ പേരെഴുതിയ 
ബന്ധുക്കളാണ്‌ അവകാശികള്‍ എന്ന്‌ കണ്ടിരിക്കുന്നു. 


അവകാശ 


